Kerala Gazette No. 26 dated 30th June 2020 . 


PART III 


COMMISSIONERATE OF LAND REVENUE 


LAND FAIR VALUE NOTIFICATION 


KANNUR DISTRICT 
തളിപ്പറമ്പ സബ് കളക്ടറുടെ നടപടിക്രമം 

( ഹാജർ : ഇലക്യ, എസ്. ഐ.എ.എസ്.) 


(1) 


:t 


നമ്പർ ഇ -7695 2019. 

2020 ഫെബ്രുവരി 22. 
വിഷയം : - ഭൂമിയുടെ ന്യായവില നിർണ്ണയം - കണ്ണൂർ താലൂക്ക് കണ്ണൂർ-1 അംശം, ചൊവ്വ ദേശം റീ.സ. 89313 - ൽപെട്ട 

വസ്തുവിന്റെ ന്യായവില നിർണ്ണയം സംബന്ധിച്ച്. 
സൂചന:-(1) ശ്രീമതി ജൂബരിയത്ത് കോച്ചിപ്പീടികയിൽ എന്നവരുടെ അപേക്ഷ . 

(2) കണ്ണൂർ തഹശീൽദാരുടെ 16-1-2020 - ലെ എഫ്3-21522 / 19 -ാം നമ്പർ റിപ്പോർട്ട്. 
കണ്ണൂർ ജില്ല കണ്ണൂർ താലൂക്ക് കണ്ണൂർ-1 അംശം ചൊവ്വ ദേശം റീ.സ. 893/3 - ൽപെട്ട ഭൂമിക്ക് ന്യായവില നിശ്ചയിക്കുന്നതിന് 
ശ്രീമതി ജൂബരിയത്ത് കോച്ചിപ്പീടികയിൽ, “ 

സുബൈദാസ്”, വെത്തിലപ്പള്ളിവയൽ, താണ , കണ്ണൂർ എന്നവർ സമർപ്പിച്ച അപേക്ഷയിൽ 
കണ്ണൂർ തഹശീൽദാർ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ-1 അംശം ചൊവ്വ ദേശം റീ.സ. 893 / 3- ൽപെട്ടതും താഴെ 
പറയുന്ന ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെട്ടതുമായ ഭൂമിക്ക് ഒരു ആറിന് 2020 ജനുവരി മാസം വരെയുള്ള വർദ്ധനവ് ഉൾപ്പെടെ താഴെ 
പറയുന്ന പ്രകാരം ന്യായവില നിശ്ചയിച്ച് ഉത്തരവാകുന്നു . 


കമ 
നമ്പർ 


സർവ്വ 
നമ്പർ 


സമാന ഭൂമിയുടെ 
സർവെ നമ്പർ 


ക്ലാസിഫിക്കേഷൻ 


ന്യായവില 
( ഒരു ആറിന്) 


893 3 


897/1 


5,44,500 


റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് 
കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി 
പഞ്ചായത്ത് റോഡ് ആക്സസ് 


FORM " A 
[See Rule 47 


NOTIFICATION 


No. E -7695/2019 . 

22nd February 2020 . 
Whereas, it is expedient to publish the fair value of land as required under Section 28A of the Kerala Stamp Act, 
1959, read with Rule 4 of the Kerala Stamp Act (Fixation of Fair Value of Land ) Rules, 1995 ; 

Now , therefore , it is hereby made known to the public that the Final Fair Value for the land mentioned 
against each serial number in respect of the land situated in the Survey /Re -Survey Numbers of the Village and 
Taluk mentioned against each , shall be shown against it in Column ( 11 ) thereof. 


SCHEDULE 


Taluk - Kannur. 


District Kannur. 
Village_Kannur- 1 . 


Desom — Chovva . 


Fair Value 


Sub Re 
Sl. Survey 

Re- Re- Survey Panchayath / 

Sub 
No. No. Division Survey Survey 

Municipality / 
No. Block No. Division Corporation 

No. 


Name of 

Name and 
Local body No. of 
Panchayath / Ward 
Municipality / 
Corporation 


Classifi 
cation 
by use 


per Are 


₹ 


( 1 ) 


( 2 ) 


( 3 ) 


( 5 ) 


( 6 ) 


( 8 ) 


( 9 ) 


(10) 


( 11 ) 


1 


18 


W6/B18 


893 


3 


Corporation 


5,44,500 


Kannur 
Corporation 


Vethila 
ppalli - 41 


Residential 

plot with 
Corporation 
road access 


Gaz . No. 26 / 2020 /DTP/CLR (Fair Value-Supplement) . 


327 


2 


( 2 ) 


നമ്പർ ഇ -6220 2019 . 


2020 മാർച്ച് 9 . 


വിഷയം :-ഭൂമിയുടെ ന്യായ വില നിർണ്ണയം- കണ്ണൂർ താലൂക്ക്, കാഞ്ഞിരോട് അംശം ദേശം റീ.സ. 25/8 - ൽപെട്ട 

വസ്തുവിന്റെ ന്യായവില നിർണ്ണയം സംബന്ധിച്ച്. 
സൂചന:-(1) ശ്രീ . മുഹമ്മദ്, കെ ., കാഞ്ഞിരോട് എന്നയാളുടെ അപേക്ഷ . 

(2) കണ്ണൂർ തഹശീൽദാരുടെ 21-12-2019 - ലെ F3-17643/19-ാം നമ്പർ റിപ്പോർട്ട്. 
കണ്ണൂർ ജില്ല , കണ്ണൂർ താലൂക്ക്, കാഞ്ഞിരോട് അംശം ദേശം റീ.സ. 25/8- ൽപെട്ട ഭൂമിക്ക് സർക്കാർ ഭൂമി എന്ന നിലയിൽ 
ന്യായവില നിർണ്ണയിച്ചുവെന്നും ആയത്തന്റെ ഉടമസ്ഥതയിലാണെന്നും പ്രസ്തുത ഭൂമിക്ക് ന്യായവില നിർണ്ണയിച്ചുതരണമെന്നും 
ആവശ്യപ്പെട്ട് ശ്രീ . മുഹമ്മദ്, കെ . കാഞ്ഞിരോട് എന്നവർ സൂചന (1) പ്രകാരം സമർപ്പിച്ച അപേക്ഷയിൽ കണ്ണൂർ തഹശീൽദാർ 
റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. 

കാഞ്ഞിരോട് അംശം ദേശം റീ.സ. 258- ൽപെട്ടതും താഴെ പറയുന്ന ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുന്നതുമായ ഭൂമിക്ക് 2020 
മാർച്ച് മാസം വരെ നിലവിൽ വന്ന വർദ്ധനവിന്റെ അടിസ്ഥാനത്തിൽ ഒരു ആറിന് താഴെ പറയുംപ്രകാരം ന്യായവില നിശ്ചയിച്ച് 
ഉത്തരവാകുന്നു . 


കമ 
നമ്പർ 


സർവെ 
നമ്പർ 


ക്ലാസിഫിക്കേഷൻ 


സമാന ഭൂമിയുടെ 
സർവെ നമ്പർ 


ന്യായവില 
( ഒരു ആറിന്) 


25,8 


2416 


3 72,600 


ഗാർഡൻ ലാന്റ് വിത്ത് 
റോഡ് ആക്സസ് 


FORM " A 


[See Rule 4 ] 


NOTIFICATION 


No. E - 6220 2019. 


9th March 2020 . 


Whereas, it is expedient to publish the fair value of land as required under Section 28A of the Kerala Stamp Act, 
1959 , read with Rule 4 of the Kerala Stamp Act (Fixation of Fair Value of Land ) Rules , 1995 ; 

Now , therefore , it is hereby made known to the public that the Final Fair Value for the land mentioned 
against each serial number in respect of the land situated in the Survey /Re- Survey Numbers of the Village and 
Taluk mentioned against each , shall be shown against it in Column ( 11 ) thereof . 


SCHEDULE 


District — Kannur. 
Village — Kanhirode . 


Taluk Thaliparamba . 

Deso11- Paravoor. 


Fair Value 


SI. 


No. 


Sub Re 
Survey 

Re- Re -Survey Panchayath / 
Division Survey Survey 
No. 

Sub Municipality / 
No. Block No. Division Corporation 

No. 


Name of 

Name and 
Local body No. of 
Panchayath / Ward 
Municipality/ 
Corporation 


Classifi 
cation 
by use 


per Are 


₹ 


( 1) 


( 2 ) 


( 3 ) 


( 6 ) 


( 8 ) 


( 9 ) 


(10) 


( 11) 


__ 


3 


209 


24 


6 


Panchayath 


72,600 


Munderi 
Panchayath 


Munderi - 7 Residential 

plot with 
Panchayath 
road access 


2 


62 


1 , 4, 


209 


24 


4 


Panchayath 


Munderi -7 


72,600 


Munderi 
Panchayath 

Munderi 
Panchayath 


3 


61 


209 


25 


1 


Panchayath 


Munderi - 7 


72.600 


Office of the Sub Collector, 
Thaliparamba . 


( Sd.) 
Sub Collector. 


328 


